മുഖലേഖനം 


യ്രഗപ്രഭാവന്മാരായ രണ്ടു പിതാക്കന്മാര്‍ 


കോട്ടയം പഴയസെമിനാരിയില്‍ കബറടങ്ങിയിരിക്കുന്ന മലങ്കര മെത്രാപ്പോലീത്താ പുലി 
ക്കോട്ടില്‍ൽ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്റെയും, ഡല്‍ഹി ഭദ്രാസനത്തിന്റെ പ്രഥമ 
മെത്രാപ്പോലീത്താ പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസിന്റെയും പെരുന്നാളുകള്‍ സംയുക്ത 
മായി ആഘോഷിക്കുന്നത്‌ ഏറ്റവും യുക്തവും ഉചിതവുമാണെന്നത്‌ നിസ്തര്‍ക്കമായ വസ്തു 
തയാണ്‌. രണ്ടു പെരുന്നാളുകള്‍ ഒന്നായി ആഘോഷിക്കുന്നതിലുള്ള ്രായോഗിക സാക 
ര്യങ്ങള്‍ അനവധിയാണെങ്കിലും അതിനേക്കാളുപരി മറ്റു പല ഘടകങ്ങളെ അടിസ്ഥാനമാ 
ക്കിയാണ്‌ മുന്‍ (്പസ്താവന നടത്തിയിരിക്കുന്നത്‌. 


മലയാംകരയിലുള്ള അറുപതില്‍ താഴെ ഇടവകകളുടെ ഒരു കോണ്‍ഫഡറേഷനെ കെട്ടു 
റപ്പുള്ള സമുദായമാക്കി മാറ്റി അതിന്റെ ഭാവി വളര്‍ച്ചയ്ക്കുള്ള അടിസ്ഥാനശിലകള്‍ പാകി 
യതാണ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്റെ പ്രധാന സംഭാവന. പനലോസ്‌ മാര്‍ ഗ്രീഗോറി 
യോസ്‌ മെത്രാപ്പോലീത്തായാകട്ടെ, കേരളത്തിലും ഇന്ത്യയുടെ ചില കേന്ദ്രങ്ങളിലും 
ഒതുങ്ങിനിന്നിരുന്ന മലങ്കരസഭയ്ക്ക്‌ ഒരു സാര്‍വ്വദേശീയ മാനം നല്‍കിയ മഹദ വ്യക്തിത്വ 
മാണ്‌. രണ്ടുപേരും തങ്ങള്‍ ജീവിച്ച കാലഘട്ടത്തിന്‌ വളരെ മുമ്പോട്ട ചിന്തിക്കുകയും 
അതിനനുസൃതമായ സരണികള്‍ വെട്ടിത്തുറക്കുകയും ചെയ്തവരാണ്‌. പ്രധാന പ്രവര്‍ത്തന 
മേഖലയായ വേദശാസ്ത്ര - സഭാ പ്രവര്‍ത്തനങ്ങളില്‍ പൂര്‍ണ്ണമായി ആമഗ്നരായിരിക്കു 
മ്പോള്‍ തന്നെ മറ്റ്‌ അനവധി മതേതര മേഖലകളിലും മായാത്ത പാദമുദ്രകള്‍ പതിപ്പിച്ചവ 
രാണിവര്‍. സഭയിലെ മെത്രാപ്പോലീത്താ സ്ഥാനത്ത്‌ എത്തിച്ചേര്‍ന്നതിനാല്‍ മാത്രം പ്രശ 
സ്തരായവരോ ആ സ്ഥാനത്ത്‌ എത്താതിരുന്നെങ്കില്‍ ചരിത്രത്തില്‍ ഇടം ലഭിക്കാതിരി 
ക്കയോ ചെയ്യുമായിരുന്നു എന്ന്‌ ശങ്കിക്കേണ്ട അവസ്ഥ ഇരുവര്‍ക്കുമുണ്ടായിരുന്നില്ല. മെ 
്രാപ്പോലീത്താമാരെന്ന നിലയില്‍ സഭയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുവാന്‍ കൂടു 
തല്‍ സമയവും ഉര്‍ജ്ജവും ചിലവഴിക്കേണ്ടി വന്നതിനാല്‍ മറ്റു പല മേഖലകളിലെയും 
പ്രവര്‍ത്തനം പരിമിതിപ്പെടുത്തേണ്ടിവന്നവരാണ്‌ ഈ പിതാക്കന്മാര്‍. 


പകലോമറ്റം കുടുംബത്തില്‍ നിന്നു മാത്രം മെത്രാന്മാര്‍ വാഴിക്കപ്പെടുന്ന വ്യവസ്ഥിതി 
അവസാനിച്ചത്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമനിലൂടെയാണ്‌. ഈ കീഴ്വഴക്കം പാലി 
ക്കുവാന്‍ വേണ്ടി കത്തോലിക്കാ വിശ്വാസികളെ വരെ മലങ്കര മൌതാന്‍ സ്ഥാനത്തേക്കു 
യര്‍ത്തുവാന്‍ മലങ്കര ന്രസാണി മടിച്ചിരുന്നില്ല എന്ന്‌ വരുമ്പോള്‍ ആ വ്യവസ്ഥിതി മാറ്റി 
മറ്റൊരു വ്യവസ്ഥിതി സ്ഥാപിക്കുക എത്ര ദുഷ്കരമായിരുന്നു എന്ന്‌ ചിന്തിച്ചാല്‍ 
അതൊരു ്രഹേളികയായിത്തന്നെ നില്‍ക്കും. സംഘടിതമായ രീതിയില്‍ വൈദിക വിദ്യാ 
ഭ്യാസം നടത്തി ആരാധനാ - വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള പ്രാദേശിക വ്യതിയാ 
നങ്ങള്‍ ഇല്ലാതാക്കിയത്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമനാണ്‌. സഭാജ്യോതിസ്സ്‌ എന്ന 
അപരനാമം അദ്ദേഹം തികച്ചും അര്‍ഹിച്ചിരുന്നു എന്നത്‌ സംശയരഹിതമാണ്‌. ദീര്‍ഘ 
വീക്ഷണത്തോടെ കോട്ടയം സെമിനാരി സ്ഥാപിച്ചതു വഴി പഠനഗവേഷണങ്ങള്‍ക്കുള്ള 
ഒരു വലിയ സരണി വെട്ടിത്തുറക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്‌. സി. എം. എസ്‌. 
മിഷനറി സമൂഹത്തിന്റെ സഹവാസം മലങ്കരസഭയ്ക്ക്‌ അനേകം ഗുണങ്ങളും പല ദോഷ 
ങ്ങളും വരുത്തിവച്ചു എന്ന വസ്തുത വിസ്മരിക്കാതെതന്നെ പറയട്ടെ, ഈ സഹവാസ 
ത്തിലൂടെ സഭയ്ക്ക്‌ ്രയോജനകരമായ പലതും നേടിയെടുക്കുവാന്‍ അദ്ദേഹത്തിനു 
സാധിച്ചു. വേദപുസ്തക പരിഭാഷ മുതലായ വലിയകാര്യങ്ങള്‍ അന്നത്തെ നിലയില്‍ 
സഭയ്ക്ക്‌ സാധിത്രപായമായത്‌ മിഷനറിമാരുമായുളള സഹകരണം മൂലമായിരുന്നു. 
കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ്‌ വിദ്യാഭ്യാസസ്ഥാപനം, ആദ്യത്തെ അച്ചടി ഗ്രന്ഥ 
ങ്ങളുടെ ലൈബ്രറി എന്നിങ്ങനെ പല ഒന്നാം സ്ഥാനങ്ങളും പഴയസെമിനാരിക്ക്‌ അവ 
കാശപ്പെടുവാനുള്ള ഭാവനയും ആസൂരത്ണപാടവവും ആ ധിഷണാശാലിക്കുണ്ടായി 
രുന്നു എന്നത്‌ മലങ്കരസഭ എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണ്‌. 


സാര്‍വ്വദേശീയതലത്തില്‍ ഒരു കാലഘട്ടത്തില്‍ മലങ്കരസഭയെപ്പറ്റി പലരും പരാ 
മര്‍ശിച്ചിരുന്നത്‌ “ഫാ. പോള്‍ വര്‍ഗീസിന്റെ സഭ്‌ എന്നായിരുന്നു. മലങ്കരസഭ കണ്ടി 
ട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതന്‍, ഹിമാലയത്തോളമുയര്‍ന്ന ബദ്ധീക ഒന്നത്യം, 
ഒരു ഡസനിലേറെ ഭാഷകള്‍ ഒഴുക്കോടെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്‌, ലിംഗ്വി 
സ്റികസ്‌, ഫിലോസഫി, ശാസ്ത്രവിഷയങ്ങള്‍ എന്നിങ്ങനെ വൈവിദ്ധ്യമാര്‍ന്ന മേഖലകളി 
ലുള്ള അഗാധ പാണ്ഡിത്യം എന്നിങ്ങനെ അനവധി വിശേഷണങ്ങള്‍ പലോസ്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ മെത്രാപ്പോലീത്തായ്ക്ക്‌ ലോകം ചാര്‍ത്തിക്കൊടുത്തിട്ടുണ്ട. കഴിഞ്ഞ ഒരു 
നുറ്റാണ്ടില്‍ ഇത്രയും വലിയ ഒരു ജീനിയസിനെ കേരളം കണ്ടിട്ടില്ല എന്നതില്‍ സംശയി 
ക്കേണ്ട കാര്യമില്ല. ആദിശങ്കരനു ശേഷം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തത്വചിന്ത 
കന്‍ മറ്റാരുമായിരുന്നില്ല. ഒരു പ്രവാചകനും സ്വന്ത നാട്ടില്‍ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന 
തിരുവെഴുത്തുപോലെ ഈ മഹാ ജീനിയസിനെ വേണ്ടപോലെ പ്രയോജനപ്്പെടുത്തുന്ന 
തില്‍ മലങ്കരസഭ പരാജയപ്പെട്ടു. ശരാശരി നിലവാരത്തെ അംഗീകരിക്കുകയും ഉന്നത നി 
ലവാരത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തില്‍ നിന്നും ഇതിലേറെ (്പതീക്ഷി 
ചിട്ടു കാര്യമില്ല. ഇത്‌ മനസ്സിലാക്കിയിട്ടായിരിക്കാം സഭ തന്നോടു പുലര്‍ത്തുന്ന നിസ്സംഗത 
യില്‍ അദ്ദേഹം ഖിന്നനാകാതെ സഭയ്ക്കു വേണ്ടി തനിക്ക്‌ ചെയ്യാവുന്നതെല്ലാം ഒരു സന്യാ 
സിക്ക്‌ ചേര്‍ന്ന നിഷകാമതയോടെ നിര്‍വഹിച്ചത്‌. ബദ്ധികമായ ഈന്നത്യം എന്നാല്‍ ദൈ 
നംദിന യാഥാര്‍ത്ഥയങ്ങള്‍ക്കതീതനാണെന്നു നടിക്കയല്ല എന്ന്‌ അദ്ദേഹം ്രവര്‍ത്തിയിലൂടെ 
കാണിച്ചുതന്നിട്ടുണ്ട. കേസുകളുള്‍പ്പെടെയുള്ള സഭയുടെ ദൈനംദിന പ്രവര്‍ത്തനത്തില്‍ 
സജീവ പങ്കാളിത്തവും നേതൃത്വപരമായ പ്രവര്‍ത്തനവും അദ്ദേഹം കാഴ്ചവച്ചിട്ടുണ്ട്‌. അദ്ദേ 
ഹത്തിന്റെ ചെരിപ്പിന്റെ വാറഴിക്കുവാന്‍ യോഗൃതയില്ലാത്ത ചില ബുദ്ധിജീവി നാട്യക്കാര്‍ 
ഈ മേഖലകള്‍ തങ്ങള്‍ തൊടാനറക്കുന്നതാണെന്നു ഭാവിക്കുമ്പോള്‍ തങ്കവും മുക്കുപ 
ണ്ടവും തമ്മിലുള്ള വത്യാസം മനസ്സിലാകും. 


്രുവനക്ഷ്ര്രങ്ങള്‍ നൂറ്റാണ്ടുകളിലൊരിക്കല്‍ മാത്രമേ ഉദിക്കയുള്ളു. ഇനിയുമൊരു ദീവ 
ന്നാസ്യോസ്‌ രണ്ടാമനെയോ പനലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ മെത്രാപ്പോലീത്തായേയുമോ 
ഈ സഭയ്ക്ക്‌ എന്ന്‌ ലഭിക്കുമെന്ന്‌ പ്രവചിക്കാനാവില്ല. പക്ഷേ ഈ മഹാത്മാക്കള്‍ 
കാണിച്ചുതന്ന പാതയും (്പവര്‍ത്തിയിലൂടെ പഠിപ്പിച്ച ഉത്തമമാതൃകകളും (Paradigms ) ഈ 
സഭയെ വഴികാട്ടുന്നെങ്കില്‍ പച്ചയാര്‍ന്ന പുല്‍പ്പുറങ്ങള്‍ അരപാപ്യമാവില്ല. 


“ജനങ്ങളുടെ മുന്നേറ്റശക്തിയാണ്‌ വേണ്ടത്‌. ജനശക്തി വേണ്ട രീതി 
യില്‍ സംഘടിപ്പിക്കണം. ജനാധിഷ്ഠിതമായ വലിയ മുന്നേറ്റത്തിനു സഹാ 
യിക്കുന്ന ശക്തി ഉയര്‍ന്നുവരണം. ഇരുട്ടു വര്‍ദ്ധിക്കുന്ന സമയം. ജന 


ങ്ങള്‍ അക്ഷമരായി കഴിഞ്ഞു. സഹിക്കാന്‍ മേലാത്ത സ്ഥിതി വന്നാല്‍ 
ജനങ്ങള്‍ ഇളകും. ജനങ്ങള്‍ ഇളകണം. ഇതിനു കഴിയുന്ന ഒരു പുതിയ 
ബദല്‍ശക്തി ആവശ്യമായിരിക്കുന്നു.” 


- പനലോസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 


i a 
" a a ee 
= 9 
I I ne. [ " b 
ls |. = J a a 1d 
15 2 | f , I | [ TH 
bk ? a 2 r 
wl Lt a Pa 
i Fri " 
I 
J . J BR 
'B een 
I a | 
l " 
| HE: 
| = 
I al Feta 
_ ® = 
ms Micsilis cn | E 


സഭാജ്യോതിസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ രണ്ടാമന്‍ 


ഡോ. പലോസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 


ലത്രര്‍സര പീതാക്കന്മാരെഷ്റിയുള്ള പഠനങ്ങള്‍ 


എം. കുര്യൻ തോമസ്‌ 


ഓര്‍ത്തഡോക്‌സ്‌ വേദശാസ്ത്രത്തിന്റെ 
അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ്‌ പരടി 
ഭയോളജി അഥവാ പിതാക്കന്മാരെപ്പറ്റിയുള്ള 
പഠനങ്ങള്‍. പൊതുവെ ഒപട്രിസ്ത്ികസ്‌ 
എന്നാണ്‌ ഈ പഠനസരണി ഇന്ന്‌ അറിയ 
പ്പെടുന്നത്‌. യഥാര്‍ത്ഥത്തില്‍ പെട്രിയോളജി 
യുടെ ഒരു ശാഖ മാത്രമാണ്‌ പെട്രിസ്റ്റികസ്‌. 
പെഴ്രിസ്റ്റികസില്‍ സഭാപിതാക്കന്മാരുടെ 
ജീവചരിര്രം മാത്രമാണ്‌ ഉള്‍പ്പെടുന്നത്‌. 
പെട്രിയോളജിയില്‍ ജീവചരിത്രവും, രചന 
കളും, ര്രവര്‍ത്തനവും, മറ്റു സംഭാവനകളും 
ഉള്‍പ്പെടും. പ്രെടിയോളജിക്ക്‌ അടിസ്ഥാനപ 
രമായി നാല്‍ ഭാഗങ്ങളുണ്ട്‌. അവ, 

1. പിതാക്കന്മാരുടെ ജീവചരിത്രരചന. 2. 
അവരുടെ രചനകളുടെയും പ്രവര്‍ത്തനങ്ങ 
ളുടെയും ക്രോഡീകരണം. 3. അവരുടെ രച 
നകളുടെയും പ്രവര്‍ത്തനങ്ങളുടെയും വില 
യിരുത്തലും പഠനങ്ങളും. 4. അവയുടെ 
വര്‍ത്തമാനകാല ഗ്രസക്തിയെപ്പറ്റിയുള്ള പഠ 
നങ്ങള്‍. 

മലയാളഭാഷയില്‍ത്തന്നെ പെട്രിയോളജി 
വിഭാഗത്തില്‍പ്പെട്ട കൃതികള്‍ വിരളമാണ്‌. 
ഏതാനും ജനപ്രിയ ജീവചരി്രങ്ങള്‍ ഇല്ല 
ന്നെല്ല ഇതിനര്‍ത്ഥം. യഥാര്‍ത്ഥ ധൈഷണി 
കപശ്ചാത്തലത്തിലുള്ളവ കുറവാണെന്നാ 
ണ്‌. പഠനങ്ങളാകട്ടെ, അതിലും വിരളവും. 
ഉള്ളവയില്‍ ഭൂരിപക്ഷവും ആഗോള സഭ 
യിലെ പിതാക്കന്മാരുമായി ബന്ധപ്പെട്ടവയാ 
ണ്‌. മലങ്കരസഭയുടെ തനത്‌ പിതാക്കന്മാരെ 
പറ്റിയുള്ള പെട്രിയോളജിക്കല്‍ രചനകള്‍ 
വിരലില്‍ എണ്ണാവുന്നവ മാര്രമാണ്‌. അവ 
പെട്രിയോളജിയുടെ ആദ്യഭാഗമായ ജീവച 
രി്രത്തില്‍ മാത്രം ഒതുങ്ങി നില്‍ക്കുന്നു. 

പെട്രിയോളജിയുടെ രണ്ടാംഘട്ടമായ രച 
നകളുടെ കോഡീകരണം മലങ്കരസഭാപി 
താക്കന്മാരെപ്പറ്റി ആരംഭിച്ചത്‌ മലങ്കരയുടെ 
മഹാചരിത്രകാരനായ ഇസഡ്‌. എം. പാറേ 
ട്ടാണ്‌. മലങ്കരസഭാ ഭാസുരന്‍ വട്ടശ്ശേരില്‍ 
മാര്‍ ദീവന്നാസ്യോസിന്റെ കൃതികളും കല്പ 
നകളും കോടതിമൊഴികളും (്പസംഗങ്ങളും 
ലഭ്യമായവയെല്ലാം സമാഹരിച്ച്‌ മാര്‍ ദിവ 
ന്നാമ്ത്യോമ്പിമന്& നിത്യാക്ഷരങ്ങള്‍ എന്ന പേ 
രില്‍ അദ്ദേഹം മൂന്ന്‌ വാല്യങ്ങളായി പ്രസി 
ദ്ധീകരിച്ചു. ഇതാണ്‌ മലയാളത്തില്‍ പെട്രി 
യോളജിയുടെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ 
സംരംഭം. അദ്ദേഹത്തെപ്പറ്റിയുള്ള പഠനങ്ങ 
ള്‍, പാറേട്ട്‌ നിര്‍ത്തിയടത്തു തന്നെ ഇന്നും 
നില്ക്കുകയാണ്‌. 

പ. പരുമല തിരുമേനിയെപ്പറ്റി അദ്ദേഹം 
കാലംചെയ്ത്‌ മാസങ്ങള്‍ക്കുള്ളില്‍ത്തന്നെ 
ആദ്യ ജീവചരിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 
എന്നാല്‍ അദ്ദേഹത്തിന്റെ രചനകളുടെ സമാ 
ഹരണം ആരംഭിച്ചത്‌ മുക്കാല്‍ നൂറ്റാണ്ടിനു 
ശേഷമാണ്‌. ഡോ. സാമുവേല്‍ ചന്ദനപ്പള്ളി 
വചനന്ധുധ എന്ന ചെറുഗ്രന്ഥത്തിലൂടെ 1979 
-ല്‍ പ. പരുമല തിരുമേനിയുടെ മൊഴിമു 
ത്തുകളെ മലയാളഭാഷയ്ക്ക്‌ പരിചയപ്പെടു 
ത്തി. തുടര്‍ന്ന്‌ അദ്ദേഹംതന്നെ പരുമല തി 
രുമേനിയുടെ ലഭ്യമായ രചനകളെ തേടിപ്പി 
ടിച്ചു ര്പസിദ്ധീകരിച്ചു. ഇവയ്ക്കൊക്കെ 
മകുടം ചാര്‍ത്തിക്കൊണ്ട്‌ 1990-ല്‍ മലങ്കരസ 


ഭാ പിതാക്കന്മാര്‍ എന്ന ബൃഹത്‌ ഗ്രന്ഥത്തി 
ലൂടെ വര്‍ത്തമാനകാലത്തുള്ളവരടക്കമുള്ള 
മലങ്കരസഭാപിതാക്കന്മാരുടെ രചനകളെ 
ഭാഗികമായെങ്കിലും ഡോ. സാമുവേല്‍ ചന്ദ 
നപ്പള്ളി മലയാളിയുടെ മുമ്പിലെത്തിച്ചു. പ. 
പരുമല തിരുമേനിയുടെ ശേഷിച്ച രചനകള്‍ 
പ. പരുമല തിരുമേനിയുമട എഴുത്തുകള്‍ 
എന്ന സമാഹാരത്തിലൂടെ ജോയ്സ്‌ തോട്ട 
യ്ക്കാടും അനുവാചകരിലെത്തിച്ചു. 
മലങ്കരസഭാ പിതാക്കന്മാരെപ്പറ്റിയുള്ള 
പെട്രിയോളജി ഏറ്റവുമധികം പുരോഗമിച്ചത്‌ 
പ. പരുമല തിരുമേനിയെപ്പറ്റിയാണ്‌. 2002-ല്‍ 
പ്രസിദ്ധീകരിച്ച പരുമല സ്മ്ൃതിയാണ്‌ മല 
യാളത്തിലെ ആദ്യ സമഗ്ര പെെെടിയോളജി 
ക്കല്‍കൃതി എന്നു വിശേഷിപ്പിക്കാം. അതു 
വരെയുള്ള പ. പരുമല തിരുമേനിയെ ആ 
സ്പദമാക്കിയുള്ള രചനകളെ ടി. ഗ്രന്ഥത്തി 
ന്റെ ഉപോദ്ഘാതത്തില്‍ ഫാ. ഡോ. ജേക്കബ്‌ 
കുര്യന്‍ ഇപ്രകാരം സംഗ്രഹിച്ചിരിക്കുന്നു: 


“പരുമല തിരുമേനിയെ ആസ്പദമാക്കിയു 
ള്ള രചനകള്‍ക്ക്‌ ഗ്രധാനമായ അഞ്ചു 
ഘട്ടങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്‌. ഒന്നാമത്തേത്‌, ജീ 
വചരിത്രങ്ങളുടേതാണ്‌. 1903 -ല്‍ എം. പി. 
വര്‍ക്കി എഴുതിയതു മുതല്‍ അര ഡസ 
നിലധികം ജീവചരിത്രങ്ങള്‍ ഇതിനോടകം 
ഗ്പസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട. രണ്ടാമത്തേത്‌, 
പരുമല തിരുമേനിയുടെ രചനകളുടെ പ്രസി 
ദീകരണമാണ്‌. ഇവിടെ യശഃശരീരനായ 
ഡോ. സമുവേല്‍ ചന്ദനപ്പള്ളിയുടെ സേവ 
നം അതിമഹത്താണ്‌. പരുമല തിരുമേനി 
യുടെ രചനകള്‍ വെളിച്ചത്തു കൊണ്ടുവരി 
ക മാത്രമല്ല, ഗവേഷണാര്‍ഹങ്ങളാണെന്ന്‌ 
തെളിയിക്കുവാനും അദ്ദേഹത്തിനു കഴി 
ഞ്ഞു. മൂന്നാമത്തേത്‌, പരുമല തിരുമേനിയു 
ടെ ഉാര്‍ശ്ശേം യാത്ത വിവരണത്തിന്റെ ഗവേ 
ഷണപഠനമാണ്‌. ഈ മേഖലയില്‍ ശ്രീ. 
പോള്‍ മണലിലിന്റെയും ഫാ. ജോണ്‍ തോമ 
സ്‌ കരിങ്ങാട്ടിലിന്റെയും എം. കുര്യന്‍ തോ 
മസിന്റെയും ജോയ്സ്‌ തോട്ടയ്ക്കാടിന്റെയും 
സംഭാവന ഗണ്യമാണ്‌. നാലാമത്തേത്‌, പരു 
മല തിരുമേനിയുടെ രചനകളിലെ ഓരോ 
രോ മേഖലകളെക്കുറിച്ചുളള പഠനങ്ങളും, 
പരുമല തിരുമേനിയുടെ വ്യക്തിത്വവും സം 
ഭാവനകളും വിശദമാക്കുന്ന കുറിപ്പുകളുമാ 
ണ്‌. ഫാ. ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടിലും 
റെജി പാറപ്പുറത്തും, പുണ്യസ്മ്ൃതി സ്മര 
ണികയും, മലങ്കരസഭ മാസിക പ്രസിദ്ധീക 
രിച്ച പരുമല മാര്‍ ഗ്രീഗോറിയോസ്‌ പ്ലാറ്റിനം 
ജൂബിലി സുവനീറും (1977), പരുമല തിരു 
മേനി ചരമ നവതി സ്മരണികയും (1992) 
ഇവിടെ ്രൃതൃ്യേകം അനുസ്മരിക്കപ്പെടേ 
ണ്ടതാണ്‌. അഞ്ചാമത്തേത്‌, പരുമല തിരുമേ 
നി ജീവിച്ച കാലഘട്ടത്തോടനുബന്ധിപ്പിച്ച, 
അന്നത്തെ സാമൂഹ്യ സഭാ യാഥാര്‍ത്ഥ്യങ്ങ 
ളെ പരുമല തിരുമേനിയുമായി സമരസപ്പെടു 
ത്തിയുള്ള പഠനങ്ങളുടെ ഘട്ടമാണ്‌. ഈ 
അഞ്ചാമത്തെ ഘട്ടത്തിന്റെ അനാവരണമാ 
ണ്‌ പരുമലസ്മ്യതിയുടെ നിയോഗമായി കാ 
ണുന്നത്‌. അതുകൊണ്ട്‌, ഒരു നൂറ്റാണ്ടു മു 

(ശേഷം 2-00 പേജില്‍) 


അഅല്‍മായാദവദി Reg. No. M2. 18821/06 


Anmal Subscription Rs. 100/- Only 


പീതാക്കന്മാരെക്റിയുള്ള പഠനങ്ങള്‍ ഓദവദതജസ്തിനറ നറമൂനിലാവ്‌ 


(ഒന്നാം പേജില്‍ നിന്നും) 


മ്പത്തെ സഭയും സമുദായവും സമൂഹവും 
നാടും എന്തെന്നുള്ള ചരി്രപരമായ കാഴ്‌ 
ചപ്പാടിനുള്ളില്‍ പരുമല തിരുമേനിയുടെ ജീ 
വിതത്തെ കാണുവാനും, ആ ദര്‍ശനങ്ങളു 
ടെ പ്രാധാന്യം വിലയിരുത്തുവാനും ചരു 
മലസമൃത? ശ്രമിച്ചിരിക്കുന്നു.” 

ലോകപ്രശസ്ത വേദശാസ്ത്രജ്ഞനായ 
ഡോ. പനലോസ്‌ മാര്‍ ഗ്രീഗോറിയോസിന്റെ 
ഇംഗ്ലീഷിലുള്ള രചനകള്‍ മാര്‍ ഗ്രീഗോറി 
യോസ്‌ ഫനാണ്ടേഷന്‍ സമാഹരിച്ചു പ്രസി 
ദ്ധീകരിക്കുന്നുണ്ട്‌. എന്നാല്‍ മലയാളത്തില്‍ 
അത്തരം ശ്രമങ്ങളൊന്നും സഭാതലത്തില്‍ 
നടക്കുന്നില്ല. ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ 1997-ല്‍ 
പ്രസിദ്ധീകരിച്ച .ചകാശത്തിലേക്ക്‌ ഒരു തീര്‍ 
ത്ഥയമാത് അദ്ദേഹത്തിന്റെ മികച്ച ഒരു ജീവ 
ചരിത്രമാണെങ്കിലും മാര്‍ ഗ്രിഗോറിയോസി 
ന്റെ വേദശാസ്ത്രത്തിലേക്ക്‌ ഇത്‌ പരിമിത 
മായ ഉള്‍ക്കാഴ്ച മാ്രമാണ്‌ നല്‍കുന്നത്‌. 
അതേപോലെ തന്നെയാണ്‌ ഡോ. ഗീവര്‍ 
ഗീസ്‌ മാര്‍ ഒസ്താത്തിയോസിനെപ്പറ്റി തോമ 
സ്‌ നീലാര്‍മഠത്തിന്റെ കൃതിയുടെയും 
സ്ഥിതി. 

പ. പരുമല തിരുമേനിയൊഴികെ പെരി 
യോളജിയിലെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലെ 
ത്തി നില്‍ക്കുന്ന ഏക മലങ്കരസഭാപിതാവ്‌ 
ഡോ. പനലോസ്‌ മാര്‍ ഗ്രീഗോറിയോസാണ്‌. 
ഡോ. ഗബ്രിയേല്‍ മാര്‍ ഗ്രിഗോറിയോസിന്റെ 
ഗുരുമുഖ്വത്തു നിന്നും എന്ന രണ്ടു ഭാഗങ്ങ 
ളുള്ള കൃതി ഗ്രിഗോറിയന്‍ ചിന്തകളെപ്പറ്റി 
യുള്ള പഠനങ്ങളാണ്‌. ഇതുകൂടാതെ ഫാ. 
ഡോ. കെ. എം. ജോര്‍ജിന്റെ ഗുരു ഗ്രീശഗാ 
റിയോസ്‌ എന്ന കൃതിയും (വെബ്‌ എഡീ 
ഷന്‍) ഗ്രിഗോറിയന്‍ പഠനങ്ങളാണ്‌. 

പനലോസ്‌ മാര്‍ ഗ്രീഗോറിയോസിന്റെ മല 
യാളരചനകള്‍ സമാഹരിച്ചു (പസിദ്ധീകരി 
ക്കാന്‍ ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ 1992 മുതല്‍ 
ഏകഹസ്തനായി നടത്തിയ ദീര്‍ഘവര്‍ഷ 
ങ്ങളിലെ അന്വേഷണ ഫലമായി മാര്‍ ഗ്രിഗോ 
റിയോസിന്റെ മലയാളരചനകള്‍ രണ്ടു ഭാഗ 
ങ്ങളുളള സമാഹാരമായി പുറത്തിറങ്ങുക 
യാണ്‌. സ്നേഹം, സ്വാതന്ത്യം, പ്ൃത്ിയ മാ 
നവികത എന്ന ഒന്നാം ഭാഗവും മതം, 
ശാസ്ത്രം, (്രബ്യുഭഥത എന്ന രണ്ടാം ഭാഗ 
വുമായാണ്‌ ഈ സമാഹാരം പുറത്തിറ 
ങ്ങുന്നത്‌. ഇതോടെ ഡോ. പാലോസ്‌ മാര്‍ 
ഗ്രീഗോറിയോസിന്റെ മലയാളത്തിലുള്ള രച 
നകളെങ്കിലും സമ്പൂര്‍ണ്ണമായി ലഭ്യമാകുന്ന 
അവസ്ഥയിലെത്തും. മലങ്കരസഭയുടെ പെരി 
യോളജിക്കല്‍ പഠനങ്ങളിലെ തികച്ചും 
നിര്‍ണ്ണായകമായ ഒരു കാല്‍വയ്പ്പാണിത്‌. 
ഇനി ഇവയ്ക്ക്‌ പഠനങ്ങള്‍ ഉണ്ടാകേണ്ടത്‌ 
സഭയിലെ വേദശാസ്ത്രജ്ഞരുടെയും വേദ 
ശാസ്ത്ര വിദ്യാര്‍ത്ഥികളുടെയും ബാദ്ധ്യത 
യാണ്‌. 

ഡോ. മാര്‍ ഗ്രീഗോറിയോസിനെപ്ചപറ്റി 
മൊത്തം അറു കൃതികളാണ്‌ ജോയ്സ്‌ തോ 
ടടയ്ക്കാട്‌ പ്രസിദ്ധീകരിച്ചിട്ടുളളത്‌. .ചകാശ 
ത്തിലേക്ക്‌ ഒരു തീര്‍ത്ഥയാത (ജീവചരിത്രം), 
കൂടാതെ ദാര്‍ശന്ിക൭൯് വിചാരലോകം, വിശ്വ 
മാനവികതയുടെ വിശുദ്ധ (്പവാചകന്‍, 
ജ്ഞാനത്തി൯ ഗഗിഭശഗാറിയല്‍ പര്‍വം, 
കുട്ടികളുട തിരു2നl, New Vision New 
Hവസകnit് എന്നിവയാണത്‌. ഡോ. സാ 
മുവേല്‍ ചന്ദനപ്പള്ളി അവസാനിപ്പിച്ചിടത്ത്‌ ; 
ജോയ്സ്‌ തോട്ടയ്ക്കാട മലങ്കരസഭയുടെ 
പിതാക്കന്‍മാരെപ്പറ്റിയുള്ള പഠനസരണി 
ഏറ്റെടുത്തു എന്നു പറയാം. ഇവ കൂടാതെ 
കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാ 
പ്പോലീത്തായായിരുന്ന കടവില്‍ തിരുമേ 
നി, രണ്ടാം കാതോലിക്കാ, മലങ്കരസഭാ 
രത്നം പുലിക്കോട്ടില്‍ ദീവന്നാസ്യോസ്‌ 
അഞ്ചാമന്‍, പ. പാമ്പാടി തിരുമേനി, 
പത്രോസ്‌ മാര്‍ ഒസ്താത്തിയോസ്‌, 
ഗീവര്‍ഗീസ്‌ മാര്‍ ഒസ്താത്തിയോസ്‌ എന്നി 
വരുടെ രചനകളും ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ 
സമാഹരിച്ചിട്ടുണ്ട്‌. 

പ. വട്ടശ്ശേരില്‍ തിരുമേനി, പ. പരുമല 
തിരുമേനി, ഡോ. പൌലോസ്‌ മാര്‍ ഗ്രീഗോ 
റിയോസ്‌ എന്നിവരൊഴികെ മറ്റൊരു മല 
ങ്കരസഭാപിതാവിന്റെയും രചനകളും 
പ്രവര്‍ത്തനങ്ങളും സംഗ്രഹിക്കാനോ വില 
യിരുത്താനോ കാര്യമായ ഒരു ശ്രമവും 
ഇന്നു നടക്കുന്നില്ല എന്നത്‌ ഖേദകരമായ 
യാഥാര്‍ത്ഥ്യമാണ്‌. മാര്‍ ഈവാനിയോസ്‌ 
ഹദിയള്ളാ, പ. ഈഗേന്‍ പ്രഥമന്‍ ബാവ, 
പ. വാകത്താനത്ത്‌ ബാവാ തുടങ്ങിയവ 
രുടെ സംഭാവനകളെപ്പറ്റിയുള്ള വിലയി 
രുത്തലുകള്‍ക്ക്‌ തുടക്കമിട്ടത്‌ ഈ ലേഖ 
കനാണ്‌. പ. വാകത്താനത്തു ബാവായുടെ 
രചനകള്‍ ആദ്യമായി ജനശ്രദ്ധയില്‍പെ 
ടുത്തിയതും ഈ ലേഖകനാണ്‌. ചരുമല 
സ്മൃതിക്ക്‌ സമാനമായ കാതോലിക്കേ 


ഠി നിധി എന്ന കൃതി പ. വാകത്താനത്തു 
ബാവായെപ്പറ്റിയുള്ള സമഗ്ര ഗ്രന്ഥമാണ്‌. 

കറുത്തവരുട ഇടയിത്‌ പരിശുദ്ധരുണ്ടാ 
കില്ല എന്നൊരു മിഥ്യാധാരണ 19-20 നൂറ്റാ 
ണ്ടുകളില്‍ കേരളത്തിലെത്തിയ ശീമ ബ്വാ 
വാമാര്‍ക്കുണ്ടായിരുന്നു എന്നതുപോലെ മല 
കകരസഭാ പിതാക്കന്മാര്‍ ചഠനാര്‍ഹ രല 
എന്നൊരു മുന്‍വിധി ഉണ്ടോ എന്നു സംശ 
യിക്കത്തക്കരീതിയില്‍ അത്ര അഗണ്യമായാ 
ണ്‌ അവരെപ്പറ്റിയുള്ള പഠനങ്ങള്‍ കൈകാ 
ര്യം ചെയ്യുന്നത്‌. മുകളില്‍ പറഞ്ഞവരെ 
കൂടാതെ അനേകം പിതാക്കന്മാര്‍ പെ്ടിയോ 
ജിയില്‍ അവശ്യം പഠിക്കപ്പെടേണ്ടവരായി 
ന്രസാണികള്‍ക്കുണ്ട. അവരുടെ ഒരു ചുരു 
ങ്ങിയ പട്ടിക താഴെ കൊടുക്കുന്നു. 

1. മലയാളഭാഷയില്‍ ആദ്യം വേദവും വേദ 
ശാസ്ത്രവും ആരാധനാക്രമവും പ്രദാനം 
ചെയ്ത കായംകുളം പീലിപ്പോസ്‌ റമ്പാന്‍. 

2. ആരാധനാക്രമങ്ങളുടെ ഏകീകരണവും 
ക്രമീകൃത വൈദിീകാഭ്യാസത്തിനുള്ള സെമി 
നാരി സ്ഥാപനവും നിര്‍വഹിച്ച പുലിക്കോ 
ട്ടില്‍ മാര്‍ ജോസഫ്‌ ദീവന്നാസ്യോസ്‌ രണ്ടാ 
മന്‍. 

3. ആരാധനാസാഹിതൃത്തിനു അതുല്യ 
സംഭാവനകള്‍ നല്‍കിയ കോനാട്ടു മല്പാ 
ന്മാരും, വിശിഷ്യ മാത്തന്‍ മല്പാനും. 

4. ആധുനിക മലങ്കരസഭയ്ക്ക്‌ ആത്മീയ 
വും ലരകീകവുമായ അടിത്തറയിട്ട പുലി 
ക്കോട്ടിൽ മാര്‍ ജോസഫ്‌ ദീവന്നാസ്യോസ്‌ 
പഞ്ചമന്‍. 

5. നൂറ്റാണ്ടുകളുടെ വേദശാസ്ത്ര വ്യതി 
യാനം പുനര്‍ പഠനം നടത്തി വിജയിച്ച ഫാ. 
ഡോ. വി. സി. സാമുവേല്‍. 

6. കിഴക്കിന്റെ മഹാനായ കാതോലിക്കാ 
മോറാന്‍ മാര്‍ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ 
മാത്യൂസ്‌ ്രഥമന്‍. 

ഈ പട്ടികയില്‍ ഇനിയും അനേകരെ ചേര്‍ 
ക്കാനുണ്ടാവും ഏന്നത്‌ നിസംശയമാണ്‌. 
ഏറ്റവും കുറഞ്ഞത്‌ പ. പരുമല തിരുമേനി, 
പ. വട്ടശ്ൂരില്‍ തിരുമേനി, ഡോ. പഠലോസ്‌ 
മാര്‍ ഗ്രിഗോറിയോസ്‌, ഡോ. ഗീവര്‍ഗീസ്‌ 
മാര്‍ ഒസ്താത്തിയോസ്‌ - എന്നിവരോടൊ 
പും മുകളില്‍ പറഞ്ഞവരുടെയും സംഭാവ 
നകള്‍ സമഗ്രമായി വിലയിരുത്തപ്പെടുകയും 
പഠനങ്ങള്‍ നടത്തുകയും വേണം. എങ്കില്‍ 
മാത്രമേ മലങ്കരസഭയുടെ തനത്‌ വ്യക്തിത്വ 
ത്തെപ്പറ്റി ഉറ്റംകൊള്ളുന്നതില്‍ അര്‍ത്ഥമു 
ള്ളൂ. 

ഇത്തരം പട്ടികകളില്‍ വിട്ടുപോകുന്ന 
ഒന്നാണ്‌ അല്‍മായക്കാര്‍. നിശ്ചയമായും പഠ 
നവിധേയമാക്കേണ്ടുന്ന സംഭാവനകള്‍ നല്‍ 
കിയ ഒരു അൽല്‍മായക്കാരനെയും മലങ്കരസ 
ഭയുടെ പെരെടിയോളജിയില്‍ ഉള്‍പ്പെടുത്താ 
നുണ്ട്‌. ഇടവഴിക്കല്‍ ഇ. എം. ഫീലിപ്പോസ്‌. 
നവീകരണക്കാരുമായുള്ള പോരാട്ടത്തില്‍ 
ആ തൂലികയില്‍ നിന്നും രരര്‍ന്നുവീണ രച 
നകള്‍ ഇന്ന്‌ വിസ്മൃതിയിലാണ്‌. ഇവരു 
ടെയൊക്കെയും രചനകള്‍ സമാഹരിച്ച്‌ 
്രസിദ്ധീകരിക്കുകയാണ്‌ സഭയുടെ പ്രഥമ 
കര്‍ത്തവ്യം. 


o 


ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ 
(കോ-ഓര്‍ഡിനേറ്റര്‍, ഗ്രിഗറി ഓഫ്‌ ഇന്ത്യാ സ്റ്റഡി സെന്റര്‍) 


പനലോസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരു 
മേനി നമ്മില്‍ നിന്നും വാങ്ങിപ്പോയിട്ട പത്തു 
വര്‍ഷം തികഞ്ഞു. അദ്ദേഹത്തിന്റെ അഭാവം 
സൃഷ്ടിച്ച ശുനൃത നമ്മുടെ ബൌദ്ധിക മേഖ 
ലയിലും ആത്മീയ മേഖലയിലും പരിഹരി 
ക്കപ്പെടാതെ തന്നെ കിടക്കുന്നു. 

ലോകത്തിനും, ്രത്യേകിച്ച്‌ ഭാരത 
ത്തിനും മലങ്കരസഭയ്ക്കും ദൈവം നല്‍കിയ 
വലിയ ദാനമായിരുന്നു മാര്‍ ഗ്രിഗോറി 
യോസ്‌. പക്ഷേ അങ്ങനെയൊരു മനുഷ്യന്റെ 
സമ്പൂര്‍ണ്ണമായൊരു ജീവചരിശ്രം തയ്യാറാ 
ക്കുന്നതിനോ വിവിധ ഭാഷകളിലായി അദ്ദേ 
ഹം രചിച്ച ആയിരത്തിലധികം വരുന്ന ്രബ 
ന്ധങ്ങളില്‍ കുറെയെങ്കിലും (്പസിദ്ധീകരി 
ക്കുവാനോ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. 

ഈ ഒരു സാഹചര്യത്തിലാണ്‌ ഗ്രിഗറി 
ഓഫ്‌ ഇന്ത്യാ സ്റഡി സെന്ററും സോഫിയാ 
ബുകസും ഈ രംഗത്ത്‌ പ്രസക്തമായ ചില 
കാര്യങ്ങള്‍ ചെയ്യുവാന്‍ ശ്രമിച്ചുകൊണ്ടിരി 
ക്കുന്നത്‌. ദാര്‍ശനികന്‍, ചിന്തകന്‍, വേദശാ 
സ്ര്രജ്ഞന്‍ തുടങ്ങി നിരവധി മേഖലക 
ളില്‍ വിശ്വവിശ്രുതനായ പൌലോസ്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ മെത്രാപ്പോലീത്തായുടെ 
മലയാള രചനകളെ പുതിയ തലമുറയ്ക്ക്‌ 
പരിചയപ്പെടുത്തുവാനുള്ള ഒരു എളിയ ശ്രമ 
മാണ്‌ സ്നേഹം, സ്വാതന്ത്രം, പുതിയ 
മാനവികത എന്ന ഗ്രന്ഥം. 

ഗ്രിഗോറിയന്‍ രചനകള്‍ (ഇംഗ്ലീഷിലു 
ളളവ) ഭൂരിഭാഗവും സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്‌. 
പക്ഷേ മലയാളം രചനകള്‍ ഏറെയൊന്നും 
സമാഹരിക്കുവാന്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ 
ഫനണ്ടേഷനു കഴിഞ്ഞിട്ടില്ല. സമാഹരിച്ചവ 
യില്‍ തന്നെ വളരെ കുറച്ചു മാത്രമേ പ്രസി 
ദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളു. ശ്രിഗോറിയന്‍ ദര്‍ശ 
നങ്ങള്‍ക്ക്‌ പ്രസക്തിയേറുന്ന ഈ ലോക 
സാഹചര്യത്തില്‍ ആ രചനകള്‍ വ്രസിദ്ധീ 
കരിച്ചു കാണുവാന്‍ അനേകര്‍ ആഗ്രഹിക്കു 
ന്നുണ്ട്‌. അതിനാല്‍ ഗ്രിഗറി ഓഫ്‌ ഇന്ത്യാ 
സ്റഡി സെന്റര്‍ ആ ദത്യം ഏറ്റെടുക്കുക 
യാണുണ്ടായത്‌. 

മെത്രാപ്പോലീത്തായുടെ വാമൊഴികള്‍ 
സമാഹരിക്കുവാനുള്ള ശ്രമങ്ങള്‍ 1992-ല്‍ 
മാര്രമേ ആരംഭഭിച്ചുള്ളു. ഗ്രിഗറി ഓഫ്‌ 
ഇന്ത്യാ സ്റ്റഡി സെന്ററാണ്‌ ഭാവിതലമുറകള്‍ 
ക്കു വേണ്ടി ഗ്രിഗോറിയന്‍ വാമൊഴികള്‍ 
സമാഹരിച്ച്‌ സൂക്ഷിക്കുവാന്‍ ആദ്യമായി 
മുന്നിട്ടിറങ്ങിയത്‌. മെത്രാപ്പോലീത്തായെ 
നിഴല്‍ പോലെ പിന്‍തുടര്‍ന്ന്‌ അനേകം 
്രസംഗങ്ങളും ക്ലാസ്സുകളും ഞങ്ങള്‍ സമാ 
ഹരിച്ചു (ഓര്‍ത്തഡോകസ്‌ സെമിനാരിയി 
ലെ മാര്‍ ഗ്രീഗോറിയോസ്‌ ഫനാണ്ടേഷനില്‍ 
ആഡിയോ കാസറ്റുകളില്‍ - ഇപ്പോള്‍ സി. 
ഡി. യിലാക്കിയും - ഇവ സൂക്ഷിച്ചിരി 
ക്കുന്നു). 

മെത്രാപ്പോലീത്തായുടെ ഗ്പഭാഷണങ്ങ 
ളുടെ പ്രസക്തി മനസ്സിലാക്കിയ ഒറ്റപ്പെട്ട 
ചില വ്യക്തികള്‍ സമാഹരിച്ച ഏതാനും 


പഭാഷണങ്ങളും ഞങ്ങള്‍ സമാഹരിച്ച 
്രഭാഷണങ്ങളുമാണ്‌ ഈ ഗ്രന്ഥത്തില്‍ 
“ഗ്രിഗോറിയന്‍ വാമൊഴികശള്‍' എന്ന പേരില്‍ 
ഉള്‍പ്പെടുത്തിയിരിക്കുന്നത്‌. 

ഗ്രിഗോറിയന്‍ രചനകള്‍ മനുഷ്യരാശി 
യുടെ ആകെ സമ്വത്താണ്‌ എന്ന തത്ത്വത്തി 
ലൂന്നി കോപ്പിറൈറ്റ്‌ ്രശ്നങ്ങളെയൊന്നും 
കൂസാതെ അവ (ര്രസിദ്ധീകരിക്കാന്‍ ഞ 
ങ്ങള്‍ മുമ്പ്‌ പല തവണ ശ്രമിച്ചിട്ടുണ്ട്‌. അങ്ങ 
നെയാണ്‌ മെ(്രാപ്പോലിീത്തായുടെ “ദ്‌ ഫെ 
യ്ത്ത്‌ ഓഫ്‌ ഈവര്‍ ഫാദേഴ്സ്‌” എന്ന ഇം 
ഗ്ലീഷ്‌ ഗ്രന്ഥവും (1996 ല്‍) “മതം, മാര്‍കസി 
സം, മതനിരപേക്ഷത” എന്ന മലയാള ഗ്രന്ഥ 
വും (1998 ല്‍) ഗ്പസിദ്ധീകരിച്ചത്‌. 

കാലം ചെയ്യുന്നതിന്‌ ഏതാനും മാസ 
ങ്ങള്‍ക്കു മുമ്പ്‌ വളരെയേറെ ക്ഷീണിതനാ 
യിരുന്ന മെത്രാപ്പോലീത്താ ഞങ്ങള്‍ക്കൊരു 
അഭിമുഖ സംഭാഷണത്തിന്‌ സമയം നല്‍കി. 
ആ അഭിമുഖത്തില്‍, മെത്രാപ്പോലീത്താ 
യുടെ രചനകള്‍ ഗ്രസിദ്ധീകരിക്കുവാന്‍ ബ 
ന്ധപ്പെട്ടവര്‍ ഉത്സാഹം കാണിക്കാത്തതില്‍ 
ഞങ്ങള്‍ ഉല്‍ക്കണ്ഠ പകടിപ്പിച്ചപ്പോള്‍ “എ 
ന്റെ രചനകള്‍ വ്രസിദ്ധീകരിക്കുവാന്‍ ഞാ 
നിനി ഉത്സാഹിക്കുകയില്ലെന്നും അതിന്റെ 
മൂല്യം മനസ്സിലാക്കുന്ന ആരെങ്കിലും അത്‌ 
എന്നെങ്കിലും പ്രസിദ്ധീകരിക്കട്ടെ എന്നും 
മെത്രാപ്പോലീത്താ പറഞ്ഞു. ആ വാക്കുകള്‍ 
രണ്ടു കൈയും വിട്ടുള്ള ഇത്തരം സാഹ 
സ്രപവൃത്തികള്‍ക്ക്‌ ഞങ്ങള്‍ക്ക്‌ എന്നും 
പ്രചോദനം നല്‍കിക്കൊണ്ടിരിക്കുന്നു. 

പനലോസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ എന്ന 
മനുഷ്യനെയും ചിന്തകനെയും അടുത്തറി 
യാനും ഗ്രിഗോറിയന്‍ വിചാരലോകത്തേക്ക്‌ 
പ്രവേശിക്കാനും ഈ ഗ്രന്ഥം വഴികാട്ടിയാ 
വുമെന്നാണ്‌ എന്റെ പ്രതീക്ഷ. തിരുമേനി 
യുടെ ദര്‍ശനങ്ങള്‍ മനുഷ്യരാശിക്കു പരിച 
യപ്പെടുത്തുവാന്‍ വേണ്ടിയുള്ള എന്റെ ശ്രമ 
ങ്ങളൊന്നും, തിരുമേനിയുടെ വാത്സല്യത്തി 
നും സ്നേഹത്തിനും പകരമാവില്ല എന്നറി 
ഞ്ഞുകൊണ്ടു തന്നെ, ദൈവതേജസ്സിന്റെ 
നറുനിലാവായി സര്‍വസ്യഷ്ടികളിലേ 
യ്ക്കും ്രകാശത്തെ പകര്‍ന്നു നല്‍കിയ 
തിരുമേനി, തന്റെ രചനകളിലൂടെ (ര പശോഭി 
പ്പിച്ച വെളിച്ചത്തെ മലയാളികള്‍ക്കായി സമ 
ര്‍പ്പിക്കുന്നു. 

ഈ ഗ്രന്ഥ ര്രസിദ്ധീകരണം വരുത്തി 
വയ്ക്കുന്ന സാമ്പത്തികഭാരം ഓര്‍ത്ത്‌ നടു 
ങ്ങുമ്പോഴും, ഭാവിയില്‍ ഗ്രിഗറി ഓഫ്‌ ഇന്ത്യ 
യുടെ ജീവിതവും ദര്‍ശനവും പഠിക്കുവാ 
നാ്ഹിക്കുന്ന ഏതോ അജ്ഞാതരായ 
ഗവേഷകര്‍ക്ക്‌, ഈ ഗ്രന്ഥമൊരു വഴികാട്ടി 
യായി ഭവിക്കും എന്ന ്രതീക്ഷയാണ്‌ എനി 
ക്കുള്ളത്‌. അതാണ്‌ എന്റെ ലാഭം. 

(സ്നേഹം, സ്വാതന്ത്യം, പ്ൃതിയ മാന 
വികത എന്ന ഗ്രന്ഥത്തിന്റെ (ചസാധക കുറി 
പവിത നിന്ന്‌) 

ou 


1 
L 


സ്നേഹം, സ്വാതന്ത്രം, പുതിയ മാനവികത 


ഡോ. പനലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ 


ദര്‍ശനത്തിന്റെ പുക്കള്‍, സ്നേഹത്തിന്റെ സ്വാതന്ത്യം: ഒരു മഹാ രഹസ്യം (ആത്മകഥ), സ്വാതന്ത്രദിപ്തി, യീഹുദായുടെ 
സിംഹത്തോടൊഷം, മതനിരപേക്ഷത - ഒരു സംവാദം, പാശ്ചാത്യ പ്രബുദ്ധതയും ആധുനികോത്തരതയും എന്നീ 6 
ഗ്രന്ഥങ്ങളും 21 പ്രഭാഷണങ്ങളും 17 ലേഖനങ്ങളും. 672 പേജുകള്‍. വില: 300 രുപ (ഇന്ത്യയില്‍) സൌജന്യ വില: 200 രൂപ 
(ഡിസംബര്‍ 31 വരെ). സെമിനാരി വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ 150 രുപ മാത്രം. വിദേശത്തേക്ക്‌: 5 10 . രജിസ്റ്റേര്‍ഡ്‌ പോസ്റ്റേജ്‌ 
സനജന്യം. പുസ്തകം തപാലില്‍ ലഭിക്കുവാന്‍ പണം എം. 6/ ഡ്രാഫ്റ്റ്‌ ആയി അയക്കുക. സോഫിയാ പ്രിന്റ്‌ ഹസ്‌, 
തെക്കേനട, കോട്ടയം - 686001 ഫോണ്‍: 91 481 3255054, 99471 20697 


സഭയുടെ ഭിത്തിയെ ബലവത്താക്കുവാനും സഭാഗാത്രത്തിന്‌ ശക്തി പകരുവാനുമായി അഖില മലങ്കര ഓര്‍ത്തഡോക്സ്‌ അൽല്‍മായവേദി പ്രസിദ്ധീകരിക്കുന്നത്‌. 
Almayavedi: Printed and Published by K. V.Aoraham Koduvath (President) on behalf of Akhila Malankara Orthodox Almayavedi, PB No. 652, Kottayam —- 686001. 
Ph: 93497 54448. Printed at Sophia Print House, Surya Guest Line, Thekkenada, Kottayam and published from Kottayam. Fcitor: Philipose Pottakkavayalil 


